PART IV 


Private Advertisements and Miscellaneous Notifications 


പെരുമ്പാവൂർ നഗരസഭ 


വിജ്ഞാപനം 


നമ്പർ ആർ 1. 6452 / 07. 


2008 മേയ് 26. 


സംസ്ഥാന സർക്കാരിന്റെ 23 - 6 - 2 007 - ലെ ജി . ഒ . 
( എം . എസ്.) 166 /2007 ത . സ്വ . ഭ. വ . നമ്പർ ഉത്തരവുപകാരവും 
2 - 4 - 2008 - ലെ ജി . ഒ. ( എം . എസ് .) 104/ 2008 ത . സ്വ . ഭ . വ . നമ്പർ 
ഉത്തരവുപ്രകാരവും, പെരുമ്പാവൂർ നഗരസഭ അതിർത്തിയിലുള്ള 

കെട്ടിട ങ്ങ ളുടെ വസ്തു നികുതി താല് ക്കാ ലി ക മാ യി 
പുനർനിർണ്ണയം ചെയ്തുകൊണ്ടും, പട്ടണത്തെ പ്രാദേശിക 
പ്രാധാന്യമ നു സരിച്ച് 3 മേഖലകളാക്കി തിരിച്ചു കൊണ്ടും 
19 - 5 - 2008- ലെ 29 -ാം നമ്പരായി കൗൺസിൽ തീരുമാനമെടുത്തി 
ട്ടുള്ളതാണ്. 


1. പ്രാഥമിക മേഖല - വാർഡുകൾ 7, 10,17,18,19. 
2. ദ്വിതീയ മേഖല - വാർഡുകൾ 1,2,3,6,8, 15, 16 ,23, 24. 
3. തൃതീയ മേഖല വാർഡുകൾ 4,5,9, 11, 12 , 13 ,14,20,21,22 . 


1. വീട്ടാവശ്യത്തിനുള്ള കെട്ടിടങ്ങൾക്ക് 2007 - 08 വർഷ 

ത്തിൽ ഒരു ചതുരശ്ര മീറ്ററിന് 8 രൂപയുംതുടർന്നുള്ള 
വർഷങ്ങളിൽ 12 രൂപയും. 


2. വ്യാവസായിക ആവശ്യങ്ങൾക്കുള്ള കെട്ടിടങ്ങൾക്ക് ഒരു 

ചതുരശ്ര മീറ്ററിന് 20 രൂപയും. 


3. കച്ചവടാവശ്യ ങ്ങൾക്കും മറ്റാ വ ശ്യ ങ്ങൾക്കുമുള്ള 

കെട്ടിടങ്ങൾക്ക് ഒരു ചതുരശ്ര മീറ്ററിന് 80 രൂപയും 
വീതം നികുതി നിരക്ക് നിർണ്ണയിച്ചിട്ടുള്ളതാണ്. 


നികുതി പരിഷ്ക്ക ര ണ വു മായി ബന്ധപ്പെട്ട് മേഖല 
തിരിച്ചിട്ടു ള്ളതും നികുതി നിരക്ക് നിശ്ചയിച്ചിട്ടു ള്ളതും 
സംബന്ധിച്ച് പൊതുജനങ്ങൾക്ക്എന്തെങ്കിലും ആക്ഷേപങ്ങളോ 
നിർദ്ദേശങ്ങളോഉണ്ടെങ്കിൽ ആയത് ഈ പരസ്യത്തീയതി 
മുതൽ 30 ദിവ സ ത്തി നകം രേഖാമൂലം മു നി സി എൽ 
സെക്രട്ടറിക്ക് നൽകേണ്ടതാണ്. 


മുനിസിപ്പൽ ഓഫീസ്, 
പെരുമ്പാവൂർ. 


(ഒപ്പ്) 
സെക്രട്ടറി. 


